കള്ളം പറയരുതി 


ആകയാല്‍ ഭോഷ്കു ഉപേക്ഷിച്ചു 
ഓരോരുത്തന്‍ താന്താന്റെ 
അയല്‍ക്കാരനോടു സത്യം പറയുവിന്‍; 
നാം അന്യോന്യം അവയവങ്ങളല്ലോ. 
എഫെസ്യര്‍ 4:25 


4 


ഒരു മനുഷ്യനും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത്‌. എല്ലാ 
മനുഷ്യരുടെയും മുമ്പില്‍ സത്യസന്ധമായ കാര്യങ്ങള്‍ നല്‍കുക. 
പകല്‍ പോലെ നമുക്ക്‌ സത്യസന്ധമായി നടക്കാം; ബഹളത്തിലും 
മദ്യപാനത്തിലുമല്ല, മുറിയിലും അലക്ഷ്യത്തിലും അല്ല, 
കലഹത്തിലും അസൂയയിലും അല്ല. റോമര്‍ 12:17; 13:13 
കര്‍ത്താവിന്റെ ദൃഷ്ടിയില്‍ മാത്രമല്ല, മനുഷ്യരുടെയും മുമ്പാകെ 
സത്യസന്ധമായ കാര്യങ്ങള്‍ക്കായി നല്‍കുന്നു. 2 കൊരിന്ത്യര്‍ 8:21 
അവസാനമായി, സഹോദരന്മാരേ, ഏത്‌ കാര്യവും സത്യമായാലും, 
സത്യസന്ധമായ കാര്യങ്ങളായാലും... ഇവയെക്കുറിച്ച്‌ ചിന്തിക്കുക. 
ഫിലിപ്പിയർ 4:8 

ഞാന്‍ അവനെ അറിയുന്നു എന്നു പറകയും അവന്റെ കല്പനകളെ 
പ്രമാണിക്കാതിരിക്കയും ചെയ്യുന്നവന്‍ നുണയന്‍ ആകുന്നു; 
സത്യം അവനില്‍ ഇല്ല. യേശുവിനെ ക്രിസ്തുവെന്നു 
നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരുണ്ട്‌ നുണയന്‍? അവന്‍ 
എതിര്‍ക്രിസ്തു ആകുന്നു, അവന്‍ പിതാവിനെയും പുത്രനെയും 
നിഷേധിക്കുന്നു. 1 യോഹന്നാന്‍ 2:4,22 

ഞാന്‍ ദൈവത്തെ സ്‌നേഹിക്കുന്നു എന്നു പറയുകയും തന്റെ 
സഹോദരനെ വെറുക്കുകയും ചെയ്താല്‍ അവന്‍ കള്ളന്‍ 
ആകുന്നു; താന്‍ കണ്ട സഹോദരനെ സ്നേഹിക്കാത്തവന്‍ 
കാണാത്ത ദൈവത്തെ എങ്ങനെ സ്‌നേഹിക്കും? ദൈവത്തെ 
സ്നേഹിക്കുന്നവന്‍ തന്റെ സഹോദരനെയും സ്നേഹിക്കേണം 
എന്നുള്ള ഈ കല്പന അവനില്‍ നിന്നു നമുക്കു ലഭിച്ചിരിക്കുന്നു. 

1 യോഹന്നാന്‍ 4:20-21 

ഭോഷകു പറയുന്നവരെ ഞാന്‍ വെറുക്കുന്നു; എങ്കിലും ഞാന്‍ 
കര്‍ത്താവില്‍ ആശ്രയിക്കുന്നു. നുണ പറയുന്ന ചുണ്ടുകള്‍ 
നിശബ്ദമാക്കട്ടെ; നീതിമാന്മാരുടെ നേരെ നിന്ദിച്ചും നിന്ദിച്ചും 
അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. സങ്കീര്‍ത്തനം 31:6,18 


ഭോഷ്കിന്റെ വഴി എന്നില്‍നിന്നു നീക്കേണമേ; നിന്റെ 
ന്യായപ്രമാണം കൃപയോടെ എനിക്കു തരേണമേ; ഞാന്‍ 
ഭോഷ്കിനെ വെറുക്കുന്നു, വെറുക്കുന്നു; സങ്കീര്‍ത്തനം 119:29,163 
ഈ ആറ്‌ കാര്യങ്ങള്‍ കര്‍ത്താവ്‌ വെറുക്കുന്നു: അതെ, ഏഴ്‌ 
അവന്നു വെറുപ്പുളവാക്കുന്നു: അഹങ്കാരമുള്ള നോട്ടം, കള്ളം 
പറയുന്ന നാവും, നിരപരാധിയായ രക്തം ചൊരിയുന്ന കൈകളും, 
ദുഷിച്ച ഭാവനകള്‍ മെനഞ്ഞെടുക്കുന്ന ഹൃദയവും, ദ്രോഹത്തിന്‌ 
വേഗതയുള്ള കാലുകളും, വ്യാജവും. ഭോഷ്കു പറയുന്നവനും 
സഹോദരരന്മാര്‍ക്കിടയില്‍ ഭിന്നത ഉണ്ടാക്കുന്നവനും സാക്ഷി. 
സദൃശവാക്യങ്ങൾ 6:16-19 

കള്ളം പറയുന്ന അധരങ്ങള്‍കൊണ്ട്‌ വിദ്വേഷം 
മറച്ചുവെക്കുന്നവനും പരദൂഷണം പറയുന്നവനും വിഡ്ഡിയാണ്‌. 
വാക്കുകളുടെ ബാഹുല്യത്തില്‍ പാപം ഇല്ല; അധരങ്ങളെ 
അടക്കുന്നവനോ ജ്ഞാനി. നീതിമാന്റെ നാവു വിശിഷ്ടമായ 
വെള്ളിപോലെ; ദുഷ്ടന്മാരുടെ ഹൃദയത്തിന്നു വിലയില്ല. 
സദൃശവാക്യങ്ങൾ 10:18-20 

നീതിമാന്മാരുടെ വിചാരങ്ങള്‍ ന്യായം; ദുഷ്ടന്മാരുടെ 
ആലോചനയോ വഞ്ചന ആകുന്നു. സത്യം പറയുന്നവന്‍ നീതി 
കാണിക്കുന്നു; കള്ളസ്സാക്ഷിയോ വഞ്ചന. വാള്‍ 
തുളയ്ക്കുന്നതുപോലെ സംസാരിക്കുന്നവരുണ്ട്‌; ജ്ഞാനികളുടെ 
നാവോ ആരോഗ്യം. സത്യത്തിന്റെ അധരങ്ങള്‍ എന്നേക്കും 
സ്ഥിരമായിരിക്കും; ഭോഷ്കു പറയുന്ന നാവോ 
ക്ഷണനേരത്തേക്കത്രേ. തിന്മയെ നിരൂപിക്കുന്നവരുടെ 
ഹൃദയത്തില്‍ വഞ്ചനയുണ്ട്‌; സമാധാനത്തിന്റെ 
ആലോചനക്കാര്‍ക്കോ സന്തോഷം. നീതിമാന്നു ഒരു ദോഷവും 
ഭവിക്കയില്ല; ദുഷ്ടന്മാരോ അനര്‍ത്ഥംകൊണ്ടു നിറയും. ഭോഷ്കു 
പറയുന്ന അധരങ്ങള്‍ കര്‍ത്താവിന്നു വെറുപ്പു; സത്യമായി 
പ്രവര്‍ത്തിക്കുന്നവരോ അവന്നു പ്രസാദം. 

സദൃശവാക്യങ്ങൾ 12:5,17-22 


വിശ്വസ്ത സാക്ഷി കള്ളം പറയില്ല; കള്ളസ്സാക്ഷി കള്ളം പറയും. 
തന്റെ വഴി ഗ്രഹിക്കുന്നതാണ്‌ വിവേകിയുടെ ജ്ഞാനം; 
ഭോഷന്മാരുടെ ഭോഷത്തമോ വഞ്ചന. സത്യസാക്ഷി ആത്മാക്കളെ 
വിടുവിക്കുന്നു; വഞ്ചകനായ സാക്ഷിയോ ഭോഷകു പറയുന്നു. 
സദൃശവാക്യങ്ങൾ 14:5,8,25 

അധരങ്ങളില്‍ വക്രതയുള്ളവനും 
മൂഡനുമായിരിക്കുന്നതിനെക്കാള്‍ നിഷ്കളങ്കതയില്‍ നടക്കുന്ന 
ദരിദ്രന്‍ ഉത്തമന്‍. കള്ളസ്സാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല; 
കള്ളം പറയുന്നവന്‍ രക്ഷപ്പെടുകയുമില്ല. കള്ളസ്സാക്ഷി 
ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല; ഭോഷ്കു പറയുന്നവന്‍ 
നശിച്ചുപോകും. ഒരു മനുഷ്യന്റെ ആഗ്രഹം അവന്റെ ദയ തന്നേ; 
ദരിദ്രന്‍ കള്ളനെക്കാള്‍ നല്ലവന്‍. സദൃശവാക്യങ്ങൾ 19:1,5,9,22 
വഞ്ചനയുടെ അപ്പം മനുഷ്യന്നു മധുരം; എന്നാല്‍ പിന്നീട്‌ അവന്റെ 
വായില്‍ ചരല്‍ നിറയും. സദൃശവാക്യങ്ങൾ 20:17 

കള്ളം പറയുന്ന നാവുകൊണ്ട്‌ സമ്പത്ത്‌ സമ്പാദിക്കുന്നത്‌ മരണം 
അന്വേഷിക്കുന്നവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും 
വലിച്ചെറിയപ്പെടുന്ന ഒരു മായയാണ്‌. സദൃശവാക്യങ്ങൾ 21:6 
വെറുക്കുന്നവന്‍ അധരങ്ങള്‍കൊണ്ടു വിഘടിപ്പിക്കുന്നു; അവന്റെ 
ഉള്ളില്‍ വഞ്ചന സംഗ്രഹിക്കുന്നു; അവന്‍ നല്ലതു പറയുമ്പോള്‍ 
വിശ്വസിക്കരുതു; അവന്റെ ഹൃദയത്തില്‍ ഏഴു മ്ളേച്ഛതതകള്‍ ഉണ്ടു. 
ആരുടെ വിദ്വേഷം വഞ്ചനയാല്‍ മൂടപ്പെട്ടിരിക്കുന്നുവോ അവന്റെ 
ദുഷ്ടത സര്‍വൃസഭയുടെയും മുമ്പാകെ വെളിപ്പെടും. കുഴി 
കുഴിക്കുന്നവന്‍ അതില്‍ വീഴും; ഭോഷ്കു പറയുന്ന നാവ്‌ തന്‍മൂലം 
പീഡിതരെ വെറുക്കുന്നു; മുഖസ്തുതിയുള്ള വായ്‌ നശിപ്പിക്കുന്നു. 
സദൃശവാക്യങ്ങൾ 26:24-28 

കുശുകുശുക്കുന്നവന്‍ എന്നു വിളിക്കപ്പെടരുതു; നിന്റെ 
നാവുകൊണ്ടു പതിയിരിക്കരുതു; കള്ളന്നു നാണക്കേടും ഇരട്ട 
നാവിന്നു ദോഷം ശിക്ഷയും ആകുന്നു. സഭാപ്രസംഗി 5:14 


